Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg. No. KL/ TV ( N )/634/ 2012 - 14 


GOVERNN 


ക 


രള സർ 


ക 


കാർ 


VMENT OF 


KERALA 


tl of Kk doy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 


നമ്പർ 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
- 3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


നമ്പർ 33 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, തിരുവനന്തപുരം 


വിജ്ഞാപനം 


നമ്പർ എസ്റ്റാ. എ ./ 103577 / 2013. 


2013 ഡിസംബർ 17. 


- തൊഴിലും പുനരധിവാസവും ( ബി ) വകുപ്പിന്റെ 6- 11- 2013- ലെ 20803/ ബി1/ 2013 / തൊഴിൽ നമ്പർ കത്ത് പ്രകാരം കേരള കള്ള് 
വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽനിന്നും നൽകുന്ന സേവനങ്ങൾ, നിശ്ചിത സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, 
ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള കള്ള് 
വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 മൂന്നാം വകുപ്പുപ്രകാരം നൽകുന്ന 
സേവനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അനുബന്ധമായി ചേർത്ത് പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ വിജ്ഞാപനം 
ചെയ്ത് പ്രസിദ്ധപ്പെടുത്തുന്നു . 


( ഒപ്പ്) 
ചീഫ് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 , 6 -8- 2012- ലെ കേരള ഗസറ്റ് (അസാധാരണ) ആയി പ്രസിദ്ധപ്പെടുത്തുകയും 
2012 -ാം ആണ്ട് നവംബർ 1 -ാം തീയതി ഈ നിയമത്തിന്റെ പ്രാരംഭം മുതൽ ആറുമാസത്തിനകം ഓരോ തദ്ദേശ സ്വയംഭരണ 
സ്ഥാപനങ്ങളും ഓരോ നിയമാധിഷ്ഠിത നികായവും അവ ഓരോന്നും നൽകുന്ന സേവനങ്ങൾ, സമയപരിധി, നിയുക്ത 
ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


അനുബന്ധം 


2012 - ലെ കേരള സേവനാവകാശ നിയമം ( 2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഹെഡ്ഓഫീസിൽനിന്നും ജില്ലാ ഓഫീസുകളിൽനിന്നും 
ലഭ്യമാക്കുന്ന സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി, സേവനം 
ലഭ്യമാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധി എന്നിവ താഴെപ്പറയുന്നപകാരം ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


1204 


KERALA GAZETTE 


[PART IV 


- സേവനങ്ങൾ 


സമയപരിധി 


കമ 
നമ്പർ 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


ഒന്നാം അപ്പീൽ 
അധികാരി 


രണ്ടാം അപ്പീൽ 
അധികാരി 


(1 ) 


( 4 ) 


( 5 ) 


| ( 6 ) 


| 1 ക്ഷേമനിധി രജിസ്ട്രേഷൻ 


30 ദിവസം 


വെൽഫെയർ ഫണ്ട് - ചീഫ് വെൽഫെയർ - ചെയർമാൻ 
ഇൻസ്പെക്ടർ ഫണ്ട്ഇൻസ്പെക്ടർ 


2 വായ്പകൾ 


25 ദിവസം 


ചെയർമാൻ 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


- ക്ലോഷർ/ ഗ്രാറ്റുവിറ്റി 


45 ദിവസം 


ചെയർമാൻ 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട് ഇൻസ്പെക്ടർ 


- 4 നീക്കി ബാക്കി നൽകൽ 


30 ദിവസം 


- ചെയർമാൻ 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


||||||||| 


ചെയർമാൻ 


ജോലിയിലിരിക്കെ മരണമടയുന്ന 2 ദിവസം 
തൊഴിലാളിക്ക് മരണാനന്തര 
സഹായം 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


ചെയർമാൻ 


പെൻഷൻകാർക്കുള്ളമരണാനന്തര 10 ദിവസം 
സഹായം 


വെൽഫെയർ ഫണ്ട് ചീഫ് വെൽഫെയർ 
ഇൻസ്പെക്ടർ - ഫണ്ട് ഇൻസ്പെക്ടർ 


ചെയർമാൻ 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട് ഇൻസ്പെക്ടർ 


അപകട ചികിത്സാ സഹായം 10 ദിവസം 
( വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ ശുപാർശ ചെയ്ത് 
ചീഫ് വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർക്ക് അയയ്ക്കുന്നതിന്) 


60 ദിവസം 


- ചെയർമാൻ 


പെൻഷൻ ( വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ ശുപാർശ) 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


|| 


ചെയർമാൻ 


ഹൃദ്രോഗ ചികിത്സാ ധനസഹായം 10 ദിവസം 
( വെൽഫെയർ ഫണ്ട്ഇൻസ്പെക്ടർ 
ശുപാർശ) 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട് ഇൻസ്പെക്ടർ 


10 


ചെയർമാൻ 


ക്യാൻസർ ചികിത്സാ ധനസഹായം 7 ദിവസം 
( വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ 
ശുപാർശ) 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


11 ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 


5 ദിവസം 


ചെയർമാൻ 


വെൽഫെയർ ഫണ്ട് 
ഇൻസ്പെക്ടർ 


ചീഫ് വെൽഫെയർ 
ഫണ്ട്ഇൻസ്പെക്ടർ 


12 


പെൻഷൻ 


3 മാസം 


ചെയർമാൻ 


ബോർഡ് 


ചീഫ് വെൽഫെയർ 
ഫണ്ട് ഇൻസ്പെക്ടർ 


13 അപകട ചികിത്സാ ധനസഹായം 3 മാസം 


ബോർഡ് 


ചീഫ് വെൽഫെയർ ചെയർമാൻ 
ഫണ്ട്ഇൻസ്പെക്ടർ 


14 


ക്യാൻസർ ചികിത്സാ ധനസഹായം 7 ദിവസം 


ബോർഡ് 


ചീഫ് വെൽഫെയർ ചെയർമാൻ 
ഫണ്ട് ഇൻസ്പെക്ടർ 


15 ഹൃദ്രോഗ ചികിത്സാ ധനസഹായം 3 മാസം 


ബോർഡ് 


ചീഫ് വെൽഫെയർ ചെയർമാൻ 
ഫണ്ട്ഇൻസ്പെക്ടർ 


408 


